Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


19 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No . KL / TV ( N )/ 634/2018 -20 


GOVERN 


- 
കേര 


രള സർക് 
NMENT OF 

2 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 ആഗസ്റ്റ് 14 
14th August 2018 
1193 കർക്കടകം 29 
29th Karkadakam 1194 

1940 ശാവണം 23 
23rd Sravana 1940 


| 33 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Co-operative Department 


മലപ്പുറം ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ( ജനറൽ) നടപടിക്രമം 

( ഹാജർ : ശ്രീ . എം . റ്റി . ദേവസ്യ) 


( 1) 


നമ്പർ എ . ഇ .എൽ.189/ 2014 / കെ . ഡിസ്. 


2018 മേയ് 30 . 


വിഷയം : - സഹകരണ വകുപ്പ് സമാപ്തീകരണം - തിരൂരങ്ങാടി ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് സഹകരണസംഘം ക്ലിപ്തം 

- എം 434 - സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


പരാമർശം : - (1) മലപ്പുറം ജില്ല , സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ടെ 4 - 12 - 2013 -ാം തീയതിയിലെ 

എസ്. സി . ടി . 4760 / 13 -ാം നമ്പർ ഉത്തരവ്. 
(2) സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാറുടെ 13 - 12 - 2017 - ലെ എ . ഇ . എൽ. 52316/ 2017 -ാം നമ്പർ 

ഉത്തരവ്. 
(3) മലപ്പുറം ജില്ല , സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ടെ 24- 4 - 2018 -ാം തീയതിയിലെ 

എ . ഇ . എൽ. 189 / 2014 -ാം നമ്പർ ഉത്തരവ്. 


(4) സംഘം പൊതുയോഗത്തിന്റെ 19 - 5-2018- ലെ 1, 2 -ാം നമ്പർ തീരുമാനങ്ങൾ. 


( 5) സംഘം ലിക്വിഡേറ്ററുടെ 21- 5- 2018 -ാം തീയതിയിലെ പി.2576 /2013 -ാം നമ്പർ കത്ത്. 


(6) തിരൂരങ്ങാടി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 21- 5-2018- ലെ പി.2576 / 13 -ാം നമ്പർ കത്ത്. 


Gaz . No. 33 / 2018 /DTP (Co - operative ). 


267 


14th AUG. 2018 ] 


CO -OPERATIVE DEPARTMENT 


208 


- മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിലെ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് ആസ്ഥാനമായി ഒരു ലേബർ 
കോൺട്രാക്ട് സഹകരണ സംഘമായി 31- 10 - 1990- ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് 20-11-1990- ന് പ്രവർത്തനം ആരംഭിച്ച തിരൂരങ്ങാടി ബ്ലോക്ക് 
ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ക്ലിപ്തം എം . 434, കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 പ്രകാരം 
സമാപ്തീകരിക്കുന്നതിന് പരാമർശം (1) പ്രകാരം ഉത്തരവാകുകയും തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസിലെ 
പരപ്പനങ്ങാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 28 - 3 - 2014 - ന് ലിക്വിഡേറ്ററായി 
ചാർജ്ജടുത്ത് ലിക്വിഡേഷൻ നടപടികൾ തുടർന്ന് വരികയുമുണ്ടായി. പുതിയതായി തിരൂരങ്ങാടി താലൂക്ക് രൂപീകരിച്ചപ്പോൾ 
പരപ്പനങ്ങാടി യൂണിറ്റ് തിരൂരങ്ങാടി താലൂക്കിന്റെ ഭാഗമാക്കിമാറ്റുകയും ചെയ്തു . 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


തുക 


മുതൽ 


തുക 


32250 


ബാങ്കിൽ 


10208 


പലവക 


16308.77 


43 


ഓഹരി മൂലധനം 
തേയ്മാന ഫണ്ട് 

43 
സി . ബി. ഷോർട്ട് 

7396 
എസ്/ എ വേലായുധൻ 

2500 
കിട്ടാനുള്ള പലിശയ്ക്ക് കരുതൽ 16308.77 
റിസർവ്വ് ഫോർ അഡ്ജസ്റ്റിംഗ് 

15000 
ഹെഡ് ഡ്യൂ ടു . 
സിൽബന്തി ചെലവ് 

3075 
സംഘത്തിൽ നിന്ന് കൊടുക്കാനുള്ളവ 1075 


അകസാമാനം 
അഡ്വാൻസുകൾ (വരേണ്ടവ) 
അറ്റ നഷ്ടം 


24896 


26192 


ആകെ 


77647 . 77 


ആകെ 


77647 .77 


സമാപതീകരണത്തിന്റെ ഭാഗമായി സഹകരണ നിയമം ചട്ടം 69 ( 2) പ്രകാരം സംഘത്തിനെതിരെയുള്ള ക്ലെയിമുകൾ 
ക്ഷണിച്ചുകൊണ്ട് നിയമാനുസൃത അറിയിപ്പ് നടത്തുകയുണ്ടായി. സംഘത്തിന്റെ കണക്കിൽ ബാക്കി നിൽപ്പുണ്ടായിരുന്ന 11,024 ബാങ്ക് 
നിക്ഷേപം പിൻവലിച്ച് ലിക്വിഡേഷൻ കോസ്റ്റ്- 1,654 സർക്കാരിലേക്ക് അടവാക്കുകയും ചെയ്തിട്ടുമുണ്ട്. 


സംഘം ആസ്തികളിൽ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടും പിരിച്ചെടുക്കാൻ സാധിക്കാത്ത ആസ്തികളും 
കൊടുത്ത് വീട്ടാൻ സാധ്യമല്ലാത്ത സംഘം കണക്കിൽ ബാക്കി നിൽക്കുന്ന ബാധ്യതകളും യഥാക്രമം എഴുതിതള്ളുന്നതിനും 
കണ്ടുകെട്ടുന്നതിനും ലിക്വിഡേറ്റർ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം ( 3) പ്രകാരം താഴെ പറയുന്ന 67, 007.77 
ആസ്തികൾ എഴുതി തള്ളുന്നതിനും 77, 647.77 ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും അനുമതി നൽകി ഉത്തരവാകുകയും ചെയ്തു . 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഓഹരി മൂലധനം 


32250 


പലവക മറ്റ് ആസ്തികൾ 


16308.77 


തേയ്മാന ഫണ്ട് 


43 


അകസാമാനം 


43 


സി . ബി . ഷോർട്ട് 


7396 


അഡ്വാൻസുകൾ സംഘത്തിന് (വരേണ്ടവ ) 


24896 


2500 


അറ്റ് നഷ്ടം 


25760 


എസ്./ എ വേലായുധൻ 
കിട്ടാനുള്ള പലിശയ്ക്ക് കരുതൽ 

16308 . 71 
റിസർവ്വ് ഫോർ അഡ്ജസ്റ്റിംഗ് ഹെഡ് ഡ്യൂ ടു 15000 
സിൽബന്തി ചെലവ് 

3075 
സംഘത്തിൽ നിന്ന് കൊടുക്കാനുള്ളവ 

1075 


- ആകെ 


77647 .77 


77647.77 


ആകെ 


67007.77 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതി മുതൽ നാളിതുവരെയുള്ള പരാമർശം ( 5) പ്രകാരം സമർപ്പിച്ച വരവ് ചെലവ് കണക്കുകൾ 
താഴെ നൽകുന്നു . ലിക്വിഡേറ്ററുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് അവസാനിപ്പിച്ച് ലഭ്യമായ തുക മുഴുവനും തിരൂരങ്ങാടി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് അടവാക്കുകയും ചെയ്തു . 


268 


14th AUG. 2018 ] 


CO -OPERATIVE DEPARTMENT 


209 


വരവ് 


തുക 


ചെലവ് 


നിക്ഷേപത്തിന്റെ പലിശ 


2141 


ബാങ്കിൽ അടവാക്കിയത് 


13165 


ബാങ്ക് നിക്ഷേപം പിൻവലിച്ചത് 


23373 


ലിക്വിഡേഷൻ ചാർജ്ജ് 


1654 


കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് 
അടവാക്കിയത് 


10695 


ആകെ 


25514 


ആകെ 


25514 


സംഘം സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി എഴുതി തള്ളാൻ അനുമതി നൽകിയ 67,007 .77 -യുടെ ആസ്തികൾ 
എഴുതി തള്ളുകയും കണ്ട് കെട്ടാൻ അനുമതി നൽകിയ 77,647.77 യുടെ ബാധ്യതകൾ കണ്ട് കെട്ടുകയും ചെയ്തതിനു ശേഷം 
സംഘത്തിൽ ആസ്തികളും ബാധ്യതകളും നിലവിലില്ല . ലിക്വഡേഷൻ ആഡിറ്റ് യഥാവിധി പൂർത്തിയാക്കി സമാപ്തീകരണ 
പൂർത്തീകരണത്തിന്റെ ഭാഗമായി പരാമർശം ( 4) പ്രകാരം അന്തിമ പൊതുയോഗം വിളിച്ച് ചേർക്കുകയും പരാമർശം (5 ) പ്രകാരം 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ചതായുള്ള വകുപ്പ് 73(3) ന് വിധേയമായ റിപ്പോർട്ടും കൂടാതെ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്യുന്നതിനായുള്ള അപേക്ഷയും ഉചിത മാർഗ്ഗന സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വഡേറ്ററുടെ ടി അപേക്ഷ പരാമർശം (6 ) 
പ്രകാരം തിരൂരങ്ങാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 
തിരൂരങ്ങാടി ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ക്ലിപ്തം എം . 434- ന്റെ അന്തിമ സമാപീകരണ നടപടികൾ 
ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 
പകാരം റദ്ദ് ചെയ്തു കൊണ്ടും ഇതി നാൽ ഉത്ത ര വാ കു ന്നു . ലിക്വി ഡേ റ്റർ സംഘ ത്തിന്റെ റിക്കാർഡു കൾ കേരള 
സഹകരണ സംഘം നിയമം 1969, ചട്ടം 70 പ്രകാരം മൂന്ന് വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്ക് ശേഷം 
ഈ ഓഫീസിന്റെ അനുമതിക്ക് വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ്. 


നമ്പർ എ . ഇ .എൽ- 5603 /2015 / കെ. ഡിസ്. 

2018 മേയ് 31. 
വിഷയം : - സഹകരണ വകുപ്പ് സമാപ്തീകരണം - ഏറനാട് താലൂക്ക് സഹകരണ എംപ്ലോയീസ് സഹകരണസംഘം ക്ലിപ്തം 

നമ്പർ എം - 692 - അന്തിമ സമാ പതീക രണ നട പടികൾ പൂർത്തീകരിച്ച് - രജി ട്രേ ഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


പരാമർശം : (1) മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 10 -1-2014 -ാം തീയതിയിലെ 

എച്ച്. എം . സി. 265 /2010 -ാം നമ്പർ ഉത്തരവ്. 
(2) സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ ( ക്രഡിറ്റ്) - ന്റെ 15 -3- 2017 - ലെ എ . ഇ . എൽ. 6354/2017 -ാം നമ്പർ 

ഉത്തരവ്. 
(3) മലപ്പുറം ജില്ല സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 14- 5 - 2018 - ലെ 5603 / 2014 

എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 


(4 ) സംഘം ലിക്വിഡേറ്ററുടെ 26 - 5 - 2018 - ലെ എം . 950 / 2010 -ാം നമ്പർ റിപ്പോർട്ട്. 


(5) മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 26- 5 -2018 - ലെ എം . 950 / 2010 -ാം നമ്പർ കത്ത്. 


മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലെ മഞ്ചേരി ആസ്ഥാനമായി ഒരു എംപ്ലോയീസ് സഹകരണ സംഘമായി 
1- 7 - 2003 - ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് 19 - 7- 2003 മുതൽ പ്രവർത്തിച്ച് വന്നിരുന്ന എം . 692, ഏറനാട് താലൂക്ക് സഹകരണ എംപ്ലോയീസ് 
സഹകരണ സംഘം ക്ലിപ്തം കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് പരാമർശം (1) 
പ്രകാരം ഉത്തരവാകുകയും മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ മലപ്പുറം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്ററായി നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 31 -12 - 2016 - ന് ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത് ലിക്വിഡേഷൻ നടപടികൾ തുടർന്ന് 
വരികയുണ്ടായി. 


269 


14th AUG. 2018] 


CO -OPERATIVE DEPARTMENT 


210 


- ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കി പത്രം താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


- 52850 


297 


12525 


792 


ഓഹരി എ ക്ലാസ് 
ഡെപ്പോസിറ്റ് 
ഇന്ററസ്റ്റ് പേയബിൾ 
ഡിപിസിയേഷൻ 
എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റ്കണ്ടിജൻസി 


1600 


13997 


7352 


339 


ക്യാഷ് ഇൻ ഹാൻഡ് 
ക്യാഷ് അറ്റ് ബാങ്ക് 
ലോൺ 
ഇന്ററസ്റ്റ് റിസീവബിൾ 
ഫർണീച്ചർ 
അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂട 
നെറ്റ് ലോസ്സ് 

ആകെ 


7623 


9590 


1500 


55435 


ആകെ 


81950 


81950 


തുടർ നടപടികളുടെ ഭാഗമായി ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തി സംഘത്തിന്റെ കണക്കിൽ നിലനിന്നിരുന്ന ബാങ്ക് 
നിക്ഷേപമൊഴികെ മറ്റ് ആസ്തികൾ പിരിച്ചെടുക്കാൻ ആസ്തികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ലിക്വിഡേറ്റർക്ക് 
സാധിച്ചിട്ടില്ല . മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ മലപ്പുറം ശാഖയിൽ ഉണ്ടായിരുന്ന നിക്ഷേപം പിൻവലിച്ച് അടവാക്കാൻ 
ബാക്കി നിന്നിരുന്ന ആഡിറ്റ് ഫീസ് അടവാക്കുകയും 15 % ലിക്വിഡേഷൻ ഫീസ് ഇനത്തിൽ ട്രഷറിയിൽ അടവാക്കുകയും തുടർന്നും 
ബാക്കി നിന്നിരുന്ന സംഖ്യ അസിസ്റ്റന്റ് രജിസ്ട്രാർ മഞ്ചേരിയുടെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ഇനത്തിലേക്ക് അടവാ 
ക്കുകയും ചെയ്തിട്ടുണ്ട്. 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്തതിനുശേഷമുള്ള വരവ് ചെലവ് കണക്കുകൾ താഴെ നൽകുന്നു . 


വരവ് 


തുക 


ചെലവ് 


തുക 


313 


313 


ഇന്ററസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 
ഡെപ്പോസിറ്റ് 


1105 


ബാങ്ക് ഡെപ്പോസിറ്റ് 
ആഡിറ്റ് ഫീസ് 
ലിക്വിഡേഷൻ ഫീസ് 


884 


166 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


55 


ആകെ 


- 1418 


1418 


ആകെ 


1418 


മേൽ നടപടികൾക്ക് ശേഷം ബാക്കി നിന്നിരുന്ന 81066 - ന്റെ ആസ്തികളും ബാധ്യതകളും യാതൊരു നിലയ്ക്കും 
പിരിച്ചെടുക്കുന്നതിനോ കൊടുത്ത് വീട്ടുന്നതിനോ സാധിക്കാത്തതിനാൽ താഴെ പറയുന്ന 81066 - ന്റെ ആസ്തികൾ എഴുതി 
തള്ളുന്നതിനും ടി തുകയ്ക്കുള്ളബാധ്യതകൾ കണ്ട് കെട്ടുന്നതിനും ലിക്വിഡേറ്റർ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം 
(3) പ്രകാരം എഴുതി തള്ളിയും കണ്ട് കെട്ടിയും ഉത്തരവാകുകയുമുണ്ടായി. ലിക്വിഡേഷൻ ആഡിറ്റ് യഥാവിധി പൂർത്തീകരിച്ചിട്ടുണ്ട്. 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


52850 


297 


12525 


13997 


ഓഹരി എ ക്ലാസ് 
ഡെപ്പോസിറ്റ് 
ഡിപിസിയേഷൻ 
ഇന്ററസ്റ്റ് പേയബിൾ 
എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റ്കണ്ടിജൻസി 


7352 


339 


1600 


ക്യാഷ് ഇൻ ഹാൻഡ് 
ലോൺ 
ഇന്ററസ്റ്റ് റിസീവബിൾ 
ഫർണീച്ചർ 
അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു 
നെറ്റ് ലോസ്സ് 

ആകെ 


9590 


- 6739 


1500 


55343 


ആകെ 


81066 


81066 


മേൽ പ്രകാരമുള്ള നടപടികൾക്ക് ശേഷം സംഘത്തിന്റെ കണക്കിൽ ആസ്തി ഇനത്തിലും ബാധ്യത ഇനത്തിലും യാതൊന്നും 
ബാക്കി നിൽപ്പില്ല . സമാ പ് തീ ക രണ നട പടികളുടെ പൂർത്തീക ര ണത്തിനായി അന്തിമ പൊതു യോഗം 26- 5 - 2018 - ന് 
ലിക്വിഡേറ്റർ വിളിച്ച് ചേർക്കുകയും നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ റിക്കാർഡാക്കുകയും ചെയ്തിട്ടുണ്ട്. സമാപ്തീകരണ 
നട പടികൾ യഥാവിധി പൂർത്തീകരിച്ച് വകുപ്പ് 73 ( 3) - ന് വിധേയമായി പരാമർശം (4) പ്രകാരം ലിക്വിഡേറ്റർ റിപ്പോർട്ട് 


270 


14th AUG. 2018 ] 


CO -OPERATIVE DEPARTMENT 


211 


സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാക്കാവുന്നതാണെന്ന് 
പരാമർശം(5 ) പ്രകാരം മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശിപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ താഴെ പറയും 
പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 
- ഏറനാട് താലൂക്ക് സഹകരണ എംപ്ലോയീസ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ എം . 692 - ന്റെ അന്തിമ സമാപ്തീകരണം 
സംഘം ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 
74 പ്രകാരം റദ്ദ് ചെയ്തു കൊണ്ട് ഇതിനാൽ ഉത്ത ര വാ കു ന്നു . ലിക്വി ഡേറ്റർ സംഘ ത്തിന്റെ റിക്കാർഡു കൾ കേരള 
സഹകരണ സംഘം നിയമം 1969 , ചട്ടം 70 പ്രകാരം മൂന്ന് വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം 
ഈ ഓഫീസിന്റെ അനുമതിയ്ക്ക് വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ്. 


നമ്പർ എ . ഇ .എൽ.7067 / 2016 / കെ . ഡിസ്. 


2018 മേയ് 30. 


വിഷയം : - സഹകരണ വകുപ്പ്- സമാപ്തീകരണം - ചെറുകാവ് പഞ്ചായത്ത് പട്ടികജാതി സർവ്വീസ് സഹകരണസംഘം 

ക്ലിപ്തം നമ്പർ എം . 662 - സമാപീകരണ നടപടികൾ പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


പരാമർശം : - (1) മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 23 - 3 -2016 -ാം തീയതിയിലെ എസ്. സി . ടി. 2611/2015 -ാം നമ്പർ 

സമാപ്തീകരണ ഉത്തരവ്. 
(2) മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 14- 5 - 2018 - ലെ എ . ഇ . എൽ. 7067 / 2016 -ാം നമ്പർ 

ഉത്തരവ്. 
(3) സംഘം ലിക്വിഡേറ്ററുടെ 24 -5 - 2018 - ലെ 665 / 2016 / കെ നമ്പർ റിപ്പോർട്ട്. 

(4) മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 24-5- 2018 - ലെ 665 /2016 / കെ നമ്പർ കത്ത്. 
മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലെ ചെറുകാവ് ആസ്ഥാനമായി ഒരു എസ്. സി . എസ്. ടി . സഹകരണ 
സംഘമായി 24 -6- 2002 - ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് 6- 7-2002 മുതൽ പ്രവർത്തിച്ച് വന്നിരുന്ന എം. 662, ചെറുകാവ് പഞ്ചായത്ത് പട്ടികജാതി 
സഹകരണ സംഘം ക്ലിപ്തം കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് പരാമർശം (1) 
പ്രകാരം ഉത്തരവാകുകയും മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ കൊണ്ടോട്ടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്ററായി നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 25- 7-2016 - ന് ചാർജ്ജടുത്ത് ലിക്വിഡേഷൻ നടപടികൾ തുടർന്ന് വരികയുണ്ടായി. 


- ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കി പത്രം താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


1158.00 


ക്യാഷ് അറ്റ് ബാങ്ക് 
ലോൺസ് 
ഇന്ററസ്റ്റ് റിസീവബിൾ 


21428. 00 


32348.00 


ഫർണീച്ചർ 


8650.00 


ഓഹരി എ ക്ലാസ് 

50200.00 
ഡിപിസിയേഷൻ 

8835.00 
റിസർവ് ഫോർ ബാഡ് ആന്റ് - 21428. 00 
ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 
റിസർവ് ഫോർ അഡ്ജസ്റ്റഡ് 3140 . 00 
ഹെഡ്സ് ഡ്യൂ ടു 
റിസർവ് ഫോർ ഇന്ററസ്റ്റ് 

32348, 00 
റിസീവബിൾ 
എസ്റ്റാബ്ലിഷ്മെന്റ്ആന്റ്കണ്ടിജൻസി 7100. 00 
അഡ്ജസ്റ്റഡ് ഹെഡ്സ് ഡ്യൂ ബൈ 802.00 


ലൈബ്രറി 


185 . 00 


3140 . 00 


അഡ്ജസ്റ്റഡ് ഹെഡ്സ് ഡ്യൂ ടു 
നെറ്റ് ലോസ് 


56944. 00 


ആകെ 


123853. 00 


ആകെ 


123853.00 


- തുടർ നടപടികളുടെ ഭാഗമായി ക്ലെയിം നോട്ടീസ് യഥാവിധി പ്രസിദ്ധപ്പെടുത്തി സംഘത്തിന്റെ കണക്കിൽ ബാക്കി 
നിന്നിരുന്ന ആസ്തികൾ ഈടാക്കുന്നതിനും ബാധ്യതകൾ കൊടുത്ത് വീട്ടുന്നതിനും ലിക്വിഡേറ്റർ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. 
ലിക്വിഡേറ്റർക്ക് ലഭ്യമായ തുകയിൽ നിന്നും യഥാവിധി ലിക്വിഡേഷൻ ചാർജ്ജ് 212 സർക്കാരിലേക്ക് അടവാക്കുകയും തുടർന്ന് 
ബാക്കി വന്ന തുക മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് അടവാക്കുകയും 
ചെയ്തിട്ടുണ്ട്. സംഘം ലിക്വിഡേറ്റർ ചാർജ്ജടുത്തതിനുശേഷമുള്ള വരവ് ചെലവ് കണക്കുകൾ താഴെ നൽകുന്നു . 


Gaz . No. 33 /2018/DTP (Co -operative ). 


271 


14th AUG. 2018] 


CO -OPERATIVE DEPARTMENT 


212 


വരവ് 


തുക 


ചെലവ് 


തുക 


നിക്ഷേപ പലിശ 


157.00 


ബാങ്ക് നിക്ഷേപം 


S / L ലിക്വിഡേറ്റർ 


922 . 00 


സംഘം A / C 


152. 00 


1310 .00 


ലിക്വിഡേറ്റർ A / C 


1415 . 00 


ബാങ്ക് നിക്ഷേപം പിൻവലിച്ചത് 

എം . ഡി . സി . ബി . സംഘം A / C 
ലിക്വിഡേറ്റർ A / C 


1415 . 00 


922.00 


S/L ലിക്വിഡേറ്റർ 
ഓഫീസ് സീൽ 


400 . 00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


703. 00 


ലിക്വിഡേഷൻ ചാർജ്ജ് 


212 . 00 


ആകെ 


3804. 00 


ആകെ 


3804. 00 


സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടും പിരിച്ചെടുക്കാൻ പറ്റാത്ത ആസ്തികളും കൊടുത്ത് വീട്ടാൻ സാധിക്കാത്ത 
ബാധ്യതകളും യഥാക്രമം എഴുതി തള്ളുന്നതിനും കണ്ട് കെട്ടുന്നതിനുമുള്ള അനുമതിക്കായി ലിക്വിഡേറ്റർ യഥാവിധി അപേക്ഷിച്ച് 
തിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം (2 ) പ്രകാരം 1,23,853 - ന്റെ താഴെ പറയുന്ന ആസ്തികളും ബാധ്യതകളും കണ്ട് കെട്ടുന്നതിനും 
എഴുതി തള്ളുന്നതിനും അനുമതി നൽകി ഉത്തരവാകുകയും ചെയ്തു . ലിക്വിഡേഷൻ ആഡിറ്റ് യഥാവിധി പൂർത്തീകരിച്ചിട്ടുണ്ട്. 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


21428. 00 


വായ്പകൾ 
ഇന്ററസ്റ്റ് റിസീവബിൾ 
ഫർണീച്ചർ 


32348 . 00 


8650. 00 


ലൈബ്രറി 


185. 00 


ഓഹരി എ ക്ലാസ് 

50200.00 
ഡിപിസിയേഷൻ 

8835 . 00 
റിസർവ് ഫോർ ബാഡ് 

21428. 00 
ആന്റ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 
റിസർവ് ഫോർ അഡ്ജസ്റ്റഡ് 3140. 00 
ഹെഡ്സ് ഡ്യൂ ടൂ - 
റിസർവ് ഫോർ ഇന്ററസ്റ്റ് 

32348 . 00 
റിസീവബിൾ 
എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റ്കണ്ടിജൻസി 7100. 00 
അഡ്ജസ്റ്റഡ് ഹെഡ്സ് ഡ്യൂ ബൈ 802.00 


അഡ്ജസ്റ്റഡ് ഹെഡ്സ് ഡ്യൂ ടു 


3140 . 00 


നെറ്റ് ലോസ്സ് 


58102 . 00 


ആകെ 


123853 .00 


ആകെ 


123853 . 00 


സംഘത്തിന്റെ കണക്കിൽ നിലവിലുണ്ടായിരുന്ന ആസ്തികളിൽ പിരിച്ചെടുക്കാൻ സാധിക്കുന്നവ പിരിച്ചെടുത്തതിനാലും മറ്റ് 
ആസ്തികൾ എഴുതി തള്ളിയതിനാലും ആസ്തികൾ ഒന്നും ബാക്കിനിൽപ്പില്ല . ബാധ്യത ഇനത്തിൽ ബാക്കി നിന്നിരുന്നവ കണ്ട് 
കെട്ടിയതിനാൽ ടി ഇനത്തിലും ബാക്കിനിൽപ്പില്ല . 

- സമാപ്തീകരണ നടപടികളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി അന്തിമ പൊതുയോഗം 23- 5- 2018 - ന് വിളിച്ച് ചേർക്കുകയും 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 (3 ) - ന് വിധേയമായി സമാപ്തീകരണ റിപ്പോർട്ട് പരാമർശം ( 3 ) പ്രകാരം 
ലിക്വിഡേറ്റർ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ചതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ലിക്വിഡേറ്റർ 
അപേക്ഷിക്കുകയും പരാമർശം ( 4) പ്രകാരം മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശിപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മേൽ 
സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 

- ഉത്തരവ് 
- ചെറുകാവ് പഞ്ചായത്ത് പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 662 - ന്റെ അന്തിമ സമാപ്തീകരണം 
സംഘം ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 
74 പ്രകാരം റദ്ദ് ചെയ്ത് കൊണ്ട് ഇതി നാൽ ഉത്ത ര വാ കു ന്നു . ലിക്വിഡേറ്റർ സംഘ ത്തിന്റെ റിക്കാർഡുകൾ കേരള 
സഹകരണ സംഘം നിയമം 1969 , ചട്ടം 70 പ്രകാരം മൂന്ന് വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം 
ഈ ഓഫീസിന്റെ അനുമതിയ്ക്ക് വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസ്, മലപ്പുറം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


272 


